Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


0 


ാർ 


" 


V 
GOVERY 


KERALA 


ം സ 
VMENT OF 
मन्याव अपत 


i 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


23rd November 2010 
2010 നവംബർ 23 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


astian, Tust 


No . 


2010 നവംബർ 23, 


. 


46 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജി. റ്റി./ 1327 / 2009 . 

2010 നവംബർ 4 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടിസ്ഥാനത്തി 
ലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 14 / 2010 - 11 . 

ജോലിയുടെ വിവരങ്ങൾ- തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ 
മുനിസിപ്പാലിറ്റിയിൽ 140 എം . എം . വ്യാസമുള്ള കുഴൽക്കിണർ 
നിർമ്മാണം. 

അടങ്കൽ തുക -രൂപ 46,000 . 
നിരതദ്രവ്യം രൂപ 1,150. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തു ട ങ്ങുന്ന തീയതിയും 
സമയവും - 30 - 11- 2010 , 10 മണി. 

ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 4 - 12 - 2010 , 1 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
4 - 12 - 2010 , 3 മണിവരെ. 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
4 - 12 - 2010, 4 മണി. 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 31-12- 2010. 

മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 

സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 
2 . പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൂങ്കുന്ന 

ത്തുള്ള ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെൻ ഡ റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെൻഡറിനും ബാധകമായിരിക്കും. 
4. ടെൻഡർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്ന തി നുള്ള അ ധി കാ രം ജില്ലാ ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ടെൻഡർ തുറക്കുന്ന ദിവസംഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം മേൽപറഞ്ഞ സമ യ ത്തു തന്നെ ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 02. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


